Government of Kerala 
- കേരള സർക്കാർ 

2010 


| Reg. No . രജി. നമ്പർ 
KL/ TV ( N ) /12/ 2009 -2011 


in 


OVERNM 


ാ 


് സ 
MENT OF 
त्या अपत 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


| 30th March 2010 

| 2010 മാർച്ച് 30 
9th Chaithra 1932 
1932 ചൈതം 9 


വാല്യം 55 


നമ്പർ 


PART III 
Ground Water Department 


ദർഘാസ് പരസ്യം 


(2) 


4 43 / 2009 - 10 - തൃക്കൂർ ഗ്രാമ പഞ്ചായത്തിലെ 

കളായി ഭാഗത്ത് ടി ടി രൂപ 2,90,000 


7 ,250 


നമ്പർ ഡി . ജി . റ്റി /1335 / 2009. 

2010 മാർച്ച് 11. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജലവകുപ്പ്, 
തൃശ്ശൂർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് പരിചയസമ്പന്നരായ 
കരാറുകാരിൽ സ്ഥാപനങ്ങളിൽ നിന്നും മത്സരാടിസ്ഥാനത്തി 
ലുള്ള പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

കമ - ദർഘാസ് നമ്പരും ജോലിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും അടങ്കൽ തുകയും 

രൂപ് 


5 44 / 2009 - 10 - കുന്നംകുളം മുനിസിപ്പാലിറ്റിയിൽ 

മോസ്കൊ റോഡിൽ ചെറുകിട കുടിവെളള 
പദ്ധതി നടപ്പിലാക്കുക രൂപ 1,80,000 


4 , 500 


45 / 2009 - 10 – കൊണ്ടാഴി ഗ്രാമ പഞ്ചായത്തിലെ 
ഭൂതൻ കോളനിയിൽ രാജീവ് ഗാന്ധികുടിവെളള 
പദ്ധതി നടപ്പിലാക്കുക -രൂപ 2,06, 850 


- (1) 


5, 200 


- ( 2) 


46 / 2009 - 10 - കൊണ്ടാഴി ഗ്രാമ പഞ്ചായത്തിലെ 
കൂട്ടിൽമുക്ക് കോളനിയിൽ ടി - രൂപ 2, 16 ,250 


5 ,450 


40 / 2009 -10 --- കൈപ്പറമ്പ് ഗ്രാമ പഞ്ചായത്തിലെ 
സെന്റ് ജോസഫ് നഗറിൽ വരൾച്ച ദുരിതാശ്വാസ 
ത്തിന്റെ ഭാഗമായി ചെറുകിട കുടിവെള്ള 
പദ്ധതി നടപ്പാക്കുക -രൂപ 1,48,000 


4 ,700 


47 / 2009 - 10 - അവണിശ്ശേരി ഗ്രാമ പഞ്ചായത്തിലെ 
പെരിഞ്ചേരികുഴൽകിണറിൽ സബ്മേഴ്സിബിൾ 
പമ്പ് ഘടിപ്പിക്കുക രൂപ 50,000 


1,250 


2 41/ 2009 - 10 - തൃക്കൂർ ഗ്രാമ പഞ്ചായത്തിലെ 

കാവള്ളൂരിൽ ടി ടി - രൂപ 2 ,10 ,000 


5 ,250 


42 / 2009 - 10 - തൃക്കൂർ ഗ്രാമ പഞ്ചായത്തിലെ 
പ്ലാവിൻ കുന്ന്- ഭരത ഭാഗത്ത് ടി ടി - - 
രൂപ 2, 10 , 000 


- 48 / 2009 - 10 - വടക്കാഞ്ചേരിപഞ്ചായത്തിലെ 
അകമല പട്ടികജാതി കോളനിയിൽ കുടിവെളള 
പദ്ധതിക്കു വേണ്ടി സാ ധാ ര ണ കിണർ 
നിർമ്മിക്കുക രൂപ 1,35,000 


5 ,250 


3 , 350 


KERALA GAZETTE 


[PART III 


ലഘു ദർഘാസ് പരസ്യം 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമ നമ്പർ 1, 5, 9 
ഇവയ്ക്ക് രൂപ 400 + വാറ്റ്, ക്രമനമ്പർ 2, 3, 6, 7 ഇവയ്ക്ക് 
രൂപ 500 + വാറ്റ്, ക്രമ ന മ്പർ 4 - ന് രൂപ 600 + വാറ്റ്, 
ക്രമനമ്പർ 8 - ന് രൂപ 300 + വാറ്റ്. 


| പ്രവർത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി ക്രമനമ്പർ 
2 - ന് 30 - 5 - 2010 , കമ ന മ്പർ 8 - നും 9 - നും 30 - 4 - 2010 
മറ്റുള്ളവയ്ക്ക് 31- 5 - 2010 . 


നമ്പർ ജി. ഡബ്ല ./ ഡി . ഡബ്ല . റ്റി / 652 / 2009. 

2010 മാർച്ച് 12. 
കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂ ജ ല വ കുപ്പ് ജില്ലാ 
ഓഫീസർ, വയനാട് താഴെ പ റ യുന്നപകാരം വരൾച്ച 
ദുരിതാശ്വാസം 2010 പദ്ധതിയിലുൾപ്പെടുത്തി വയനാട് 
ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ മെകാ വാട്ടർ സപ്ലെ 
സ്കീം നടപ്പിലാക്കുന്ന പ്രവൃത്തികൾക്കായി പരിചയ 
സമ്പന്നരായ കരാറുകാർ ഏജൻസികളിൽ നിന്നും മുദ്രവച്ച് 
മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . 
ദർഘാസുകൾ 7 - 4 - 2010 വൈകുന്നേരം 3 മണിവരെ സ്വീകരി 
ക്കു ന്ന തും , അന്നേദിവസം 3 . 30 - ന് ജില്ലാ ആഫീസറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ഏതെങ്കിലും 
കാരണവശാൽ ടി ദിവസം പൊതു അവധി പ്രഖ്യാപിക്കപ്പെട്ടാൽ 
അടുത്ത പ്രവൃത്തി ദിവസം ദർ ഘാ സു കൾ തുറക്കുന്ന 
തായിരിക്കും. 


ദർഘാസ് വിൽക്കുന്ന തീയതിയും സമയവും 31-3 -2010 , 
10 മണി മുതൽ 5 - 4- 2010 , 1 മണി വരെ. 


ദർഘാസ് സ്വീക രിക്കുന്ന അവസാന തീയതിയും 
സമയവും 5- 4- 2010, 3 മണി വരെ. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 5- 4- 2010 , 
4 മണി. 


മറ്റു വ്യവസ്ഥകൾ 


| കമ 
നമ്പർ 


സ്ഥലവും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


(2 ) 


| (3 ) 


1. പൂരിപ്പിച്ച ദർഘാ സു കൾ ജില്ലാ ഓഫീസർ, 
ഭൂജല വകുപ്പ്, സീതാറാം മിൽ ലെയിൻ, പൂങ്കുന്നം 
പി. ഒ., തൃശ്ശൂർ- 680 002 എന്ന വിലാസത്തിൽ മുകളിൽ 
സൂചിപ്പിച്ച സമയത്തിനുമുമ്പ് ലഭിക്കേണ്ടതാണ്. 


2. പ്രവൃത്തി സംബ ന്ധിച്ച കൂടുതൽ വിവ ര ങ്ങ ൾ 
പൂങ്കു ന്നത്തുള്ളഓഫീസിൽ നിന്നും അറിയാവുന്ന 
താണ്. 


പുളിക്കംവയൽ അടിയ കോളനി, പനമരം 
- പഞ്ചായത്ത് - രൂപ 93 ,700 

2 ,400 
2 നെല്ലിക്കര കോളനി, പൂതാടി പഞ്ചായത്ത് - 
- രൂപ 76,800 

2 ,000 
ഗാന്ധി ന ഗ ർ ചീരാം കു ന്ന് കോളനി, 
മീനങ്ങാടി -രൂപ 1,08,000 

2 ,700 
4 കരിങ്കണ്ണികുന്ന്, മുട്ടിൽ - -രൂപ 82,800 

2 , 100 
ചുണ്ടകുന്ന് കോളനി, പനമരം രൂപ 87,300 - 2 ,200 

ടെണ്ടർ ഫോറത്തിന്റെ വില രൂപ 400 +12.5 % വാറ്റ്. 
പണി തീർക്കേണ്ട കാലാവധി - 1 മാസം. 


3. സർക്കാർ ടെണ്ട റു ക ളെ സംബ ന്ധി ക്കുന്ന എ ല്ലാ 

നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 


4. ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടുക്കു 

ന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ നിക്ഷിപ്ത 
മായിരിക്കും. 


5. ദർഘാസ് തുറക്കുന്ന ദിവസം എന്തെങ്കിലും 
കാര ണ വശാൽ ഒഴിവു ദി വ സമാകു ക യാ ണെ ങ്കിൽ 
തൊട്ടടുത്ത പ വ ത്തി ദി വസം മേൽപ്പറഞ്ഞ 
അതേ സമയത്ത്തന്നെ ദർഘാസുകൾ തുറക്കുന്ന 
തായിരിക്കും. 


ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും താഴെ ഒപ്പു 
വച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും 7- 4- 2010 
ഉച്ചയ്ക്ക് 1 മണിവരെ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണം 
രൊക്കം പണമടച്ച് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ അന്യോന്യം 

കൈമാറാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസ് പ്രമാണത്തിന്റെ 
വില യാതൊരു കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല. 
പോസ്റ്റാഫീസിൽനിന്നും ജില്ലാ ആഫീസറുടെ പേരിൽ 
പണയപ്പെടുത്തിയ നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റ് 
ഡിമാന്റ് ഡാഫ്റ്റ് ദർഘാസിനോടൊപ്പം നിരതദ്രവ്യമായി 
സമർപ്പിക്കേണ്ടതാണ്. ദർഘാസിനോടൊപ്പം 50 രൂപയുടെ 
മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ സർക്കാർ നിബന്ധകളും 
ഈ ദർഘാസിനും ബാധകമായിരിക്കും. 


ജില്ലാ ആഫീസ്, 
സീതാറാം മിൽ ലെയിൻ, 
പൂങ്കുന്നം പി . ഒ., തൃശ്ശൂർ- 680 002. 


( ഒപ്പ്) 
- ജില്ലാ ഓഫീസർ. 


ജില്ലാ ആഫീസ്, 
വയനാട്. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


